ന 


Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV ( N )/634/2015-17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


് 


GOVERNN 


കര 


സർക്കാ 


NMENT OF 


- 


ാർ 
KERALA 


C 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 6 


നമ്പർ 


2017 മാർച്ച് 7 
7th March 2017 

1192 കുംഭം 23 
23rd Kumbham 1192 
1938 ഫാൽഗുനം 16 
16th Phalguna 1938 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


PART II 
Police Department 


ലേല പരസ്യം 


നമ്പർ ഇ2 ( എ ) / 67994 / 2015എ . 


2017 ഫെബ്രുവരി 4. 


ആലപ്പുഴ സായുധസേനാ ക്യാമ്പിൽ സൂക്ഷിച്ചിരിക്കുന്നതും ഡിപ്പാർട്ടുമെന്റിന് ഉപയോഗയോഗ്യമല്ലാത്തതുമായ താഴെ 
വിവ രി ക്കുന്ന ഡിപ്പാർട്ടുമെന്റ് വാഹ ന ങ്ങൾ 2017 മാർച്ച് 13 -ാം തീയതി പകൽ 11 മണിക്ക് പ്രസ്തുത ക്യാമ്പിൽ വച്ച് 
പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 
കമ വാഹന രജിസ്ട്രേഷൻ 

മോഡൽ 

നിരതദ്രവ്യം 
- നമ്പർ - നമ്പർ 

| ( 3 ) 


(1) 


(2 ) 


2002 


350 


2002 


350 


2002 


350 


2002 


350 


KL -01- X 9547 Hero Honda Motor Cycle 
KL -01- X 9548 Hero Honda Motor Cycle 
KL -01- X 9549 Hero Honda Motor Cycle 
KL-01 -X 9550 Hero Honda Motor Cycle 
KL -01 - X 9551 Hero Honda Motor Cycle 
KL - 01- X 9552 Hero Honda Motor Cycle 
KL-01- X 9553 Hero Honda Motor Cycle 
KL -01-X 9554 Hero Honda Motor Cycle 
KL- 01- X 9555 Hero Honda Motor Cycle 


2002 


350 


2002 


350 


2002 


35 


350 


2002 
2002 


350 


Gaz . No . 10 /2017/DTP (Police ). 


359 


7th MARCH 2017 ) 


POLICE DEPARTMENT 


(1 ) 


( 2 ) 


(3) 


( 4) 


2002 


350 


2005 


350 


KL -01- X 9556 Hero Honda Motor Cycle 
KL -01-AH 2152 Bajaj CT 100 Motor Cycle 
KL -01 - AH 2155 Bajaj Motor Cycle 
| KL - 01- AH 5129 Bajaj Motor Cycle 


2005 


350 


2005 


350 


ടുതൽ ആഘാസ് 
നികുതിയുഗങ്ങൾ 


ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലസ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരുമണിക്കൂർ 
മുമ്പ്മുകളിൽ വാഹനങ്ങൾക്ക് നേരെ കാണിച്ചിരിക്കുന്ന തുക നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതുമാണ്. കൂടാതെ വാഹനങ്ങൾ 
വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവരിൽനിന്ന് മുൻകൂട്ടി സീൽചെയ്ത കവറിൽ ദർഘാസ് നേരിട്ടോ തപാൽമാർഗ്ഗമോ 2017 മാർച്ച് മാസം 12 -ാം 
തീയതി വൈകുന്നേരം 4 മണിക്ക് മുൻപായി ആലപ്പുഴ ജില്ലാ പോലീസ് ഓഫീസിൽ ലഭി ക്ക ത്തക്ക വണ്ണം ക്ഷണിച്ചു . 

കൊ ള്ളു ന്നു . ദർഘാ സി നോ ടൊപ്പം വാഹ ന ങ്ങ ൾക്ക് നിര ത ദ വ്യ മായി മേൽപ്പറഞ്ഞ നിരക്കിലും തുക യ മുള്ള 
ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽനിന്നും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ പേരിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് 
അടക്കം ചെയ്യേ ണ്ട താ ണ് . ദർഘാസ്/ ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ എത്തിയിട്ടു ള്ള വരുടെ സാന്നി ദ്ധ്യ ത്തിൽ 
തുറ ക്കു ന്ന തും ലേലം വിളിച്ച തുക യോ ദ ർ ഘാസ് തുകയോ ഏതാണോ കൂടു തൽ ആ തുകയ് ക്ക് യുക്ത മെന്ന് 
തോന്നുന്നപക്ഷം വിൽപ്പന ബന്ധപ്പെട്ട യാളിന്റെ പേരിൽ നിശ്ചയിക്കുന്നതും ടിയാൻ ഉടനെ ദർഘാസ്/ ലേല തുകയുടെ 
പകുതിസംഖ്യ ( നികുതിയുൾപ്പെടെ) നിരതദ്രവ്യം കഴിച്ച് ലേലസ്ഥലത്ത് വച്ച് അടയ്ക്കേണ്ടതും ബാക്കി തുക നികുതിയുൾപ്പെടെ 
ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തി 10 ദിവസത്തിനുള്ളിൽ അടച്ച് സ്വന്തം ചെലവിൽ ലേലം/ ദർഘാസ് പ്രകാരം ലഭിച്ച വാഹനങ്ങൾ 
നീക്കം ചെയ്യേണ്ടതുമാണ്. 

മേൽപ്പറഞ്ഞ പ്രകാരം ലേലം/ ദർഘാസ് കൊണ്ടയാൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ ലംഘിച്ചാൽ ബന്ധപ്പെട്ടയാളുടെ 
നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും വാഹനങ്ങൾ പുനർലേലം ചെയ്യുന്നതുമാണ്. പുനർലേലത്തിൽ സർക്കാരിന് 
എന്തെ ങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയ തിന് ആദ്യം ലേലംകൊണ്ടയാൾ ഉത്തര വാദിയാ യി രിക്കും. പുനർലേലത്തിൽ 
മുൻ വിൽപ്പനയേക്കാൾ കൂടുതൽ തുക ലഭിച്ചാൽ ആയതിന് ആദ്യം ലേലംകൊണ്ടയാൾക്ക് യാതൊരു വിധ അവകാശവും 
ഉണ്ടായിരിക്കുന്നതുമല്ല . 

ലേലം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന വാഹനങ്ങൾ ലേലത്തിന് മുൻപുള്ള 10 പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 
വൈകിട്ട് 5 മണിവരെ ആലപ്പുഴ ജില്ലാ സായുധസേനാ വിഭാഗം അസിസ്റ്റന്റ് കമാണ്ടന്റ്- 1- ന്റെ മുൻകൂർ അനുവാദത്തോടുകൂടി 
പരിശോധിക്കാവുന്നതാണ്. 

യാതൊരു കാരണവും കാണിക്കാതെ ഈ നോട്ടീസിൻ പ്രകാരമുള്ള ലേലം മാറ്റിവയ്ക്കുകയോ അസ്ഥിരപ്പെടുത്തുകയോ 
ചെയ്യുവാനുള്ള പൂർണ്ണ അധികാരം ജില്ലാ പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമാണ്. 
ജില്ലാ പോലീസ് ഓഫീസ്, 

( ഒപ്പ്) 
ആലപ്പുഴ. 

ജില്ലാ പോലീസ് മേധാവി. 


ലേലപരസ്യം 


നമ്പർ ഇ2( എ ) - 28601/ 2016എ . 

2017 ഫെബ്രുവരി 4, 
- ആലപ്പുഴ സായുധസേനാ ക്യാമ്പിൽ സൂക്ഷിച്ചിരിക്കുന്നതും ഡിപ്പാർട്ടുമെന്റിന് ഉപയോഗയോഗ്യമല്ലാത്തതുമായ താഴെ 
വിവ രിക്കുന്ന ഡിപ്പാർട്ടുമെന്റ് വാഹനങ്ങൾ 2017 മാർച്ച് 13 -ാം തീയതി പകൽ 11 മണിക്ക് പ്രസ്തുത ക്യാമ്പിൽ വച്ച് 
പരസ്യമായി ലേലം ചെയ്ത വിൽക്കുന്നതാണ്. 


കമ 


വാഹന രജിസ്ട്രേഷൻ 

നമ്പർ 


മോഡൽ 


നിരതദ്രവ്യം 


നമ്പർ 


2005 


2002 


2005 


KL -01 - AG 5293 Tata Sumo 
KL - 01 - X 9898 Tata 709 Bus 
KL -01-AH 252 Bolero 
KL -01 - AM 148 Jeep 
KL -01-AA 4504 Mahindra Jeep 
KL -01 - AD 4885 Jeep 


5,000 
9,500 
9, 000 
9,500 
8,000 
9 ,000 


2006 


2003 
2004 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലസ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരുമണി 
ക്കൂർ മുമ്പ്മുകളിൽ വാഹനത്തിന് നേരെ കാണിച്ചിരിക്കുന്ന തുക നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതുമാണ്. കൂടാതെ വാഹനങ്ങൾ 
വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവരിൽനിന്ന് മുൻകൂട്ടി സീൽചെയ്ത കവറിൽ ദർഘാസ് നേരിട്ടോ തപാൽമാർഗ്ഗമോ 2017 മാർച്ച് മാസം 12 -ാം 
തീയതി വൈകുന്നേരം 4 മണിക്ക് മുൻപായി ആലപ്പുഴ ജില്ലാ പോലീസ് ഓഫീസിൽ ലഭിക്കത്തക്ക വണ്ണം ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസിനോടൊപ്പം വാഹനത്തിന് നിരതദ്രവ്യമായി മേൽപ്പറഞ്ഞ നിരക്കിലും തുകയ്ക്കുമുള്ള ഏതെങ്കിലും 


360 


7th MARCH 2017) 


POLICE DEPARTMENT 


61 


ദേശസാൽകൃത ബാങ്കിൽനിന്നും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ പേരിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കംചെയ്യേണ്ടതാണ്. 
ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ലേലം വിളിച്ച തുകയോ ദർഘാസ് 
തുകയോ ഏതാണോ കൂടു തൽ ആ തുകയ്ക്ക് യുക്തമെന്ന് തോന്നുന്നപക്ഷം വിൽപ്പന ബന്ധപ്പെട്ട യാ ളിന്റെ പേരിൽ 
നിശ്ചയിക്കുന്നതും ടിയാൻ ഉടനെ ദർഘാസ്തുകയുടെ പകുതിസംഖ്യ ( നികുതിയുൾപ്പെടെ) നിരതദ്രവ്യം കഴിച്ച് ലേലസ്ഥലത്ത് വച്ച് 
അടയ്ക്കേണ്ടതും ബാക്കി തുക നികുതിയുൾപ്പെടെ ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തി 10 ദിവസത്തിനുള്ളിൽ അടച്ച് സ്വന്തം 
ചെലവിൽ ലേലം/ദർഘാസ് പ്രകാരം ലഭിച്ച വാഹനം നീക്കം ചെയ്യേണ്ടതുമാണ്. 

- മേൽപ്പറഞ്ഞ പ്രകാരം ലേലം/ ദർഘാസ് കൊണ്ടയാൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ ലംഘിച്ചാൽ ബന്ധപ്പെട്ട 
ആളുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും വാഹനങ്ങൾ പുനർലേലം ചെയ്യുന്നതുമാണ്. പുനർലേലത്തിൽ 
സർക്കാരിന്എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിന് ആദ്യം ലേലംകൊണ്ടയാൾ ഉത്തരവാദിയായിരിക്കും. പുനർലേലത്തിൽ 
മുൻ വിൽപ്പനയേക്കാൾ കൂടുതൽ തുക ലഭിച്ചാൽ ആയതിന് ആദ്യം ലേലംകൊണ്ടയാൾക്ക് യാതൊരു വിധ അവകാശവും 
ഉണ്ടായിരിക്കുന്നതല്ല. 

- ലേലം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന വാഹനങ്ങൾ ലേലത്തിന് മുൻപുള്ള 10 പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 
വൈകിട്ട് 5 മണിവരെ ആലപ്പുഴ ജില്ലാ സായുധസേനാ വിഭാഗം അസിസ്റ്റന്റ് കമാണ്ടന്റ്-1- ന്റെ മുൻകൂർ അനുവാദത്തോടുകൂടി 
പരിശോധിക്കാവുന്നതാണ്. 


യാതൊരു കാരണവും കാണിക്കാതെ ഈ നോട്ടീസിൻ പ്രകാരമുള്ള ലേലം മാറ്റിവെയ്ക്കുകയോ അസ്ഥിരപ്പെടുത്തുകയോ 
ചെയ്യുവാനുള്ള പൂർണ്ണ അധികാരം ജില്ലാ പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമാണ്. 


ജില്ലാ പോലീസ് ഓഫീസ്, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ജില്ലാ പോലീസ് മേധാവി. 


ദർഘാസ് പരസ്യം 


നമ്പർ 21- 8555 / 2017/ സിസി. 


2017 ഫെബ്രുവരി 17 . 


മേധാവിയുടെ ഓഫീസിൽ 675 ( നികുതിയടക്കം) പണമടച്ചു 
അപേക്ഷ സമർപ്പിച്ചാൽ ടെണ്ടർ ഫോം ലഭിക്കുന്നതാണ്. 
ടെണ്ടർ ഫോമി നാ യി അട യ്ക്കുന്ന പണം യാതൊരു 
കാരണവശാലും തിരികെ നൽകുന്നതല്ല . 10 - 4 - 2017 - ന് 4 മണി 
വരെ മാത്രമേ ടെണ്ടർ ഫോമുകളുടെ വിൽപ്പന ഉണ്ടായിരി 
ക്കുകയുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് ടെണ്ടർ ഫോം ആവശ്യമുള്ളവർ 
338 ( നികുതിയടക്കം) കൂടി അധികം അടയ്ക്കേണ്ടതാണ്. 
ടെണ്ടർ ഫോമുകൾ തപാൽമുഖാന്തിരം അയച്ചുകൊടുക്കുന്നതല്ല. 


കമ 
നമ്പർ 


തുക രേഖപ്പെടുത്തേണ്ട 

ഇനം 


ടോണർ 


കോഴി ക്കോട് സിറ്റി പോലീസ് മേധാ വി യുടെ 
ഓഫീസിലേയും സബ് യൂണിറ്റുകളിലെയും ലേസർ ജെറ്റ് 
പിന്ററുകളുടെ അറ്റകുറ്റപണികളും, ടോണർ റീഫില്ലിംഗും 
2017 -2018 വർഷത്തേക്ക് നടത്തുന്നതിന് വ്യക്തികളിൽ നിന്നും 
സ്ഥാപനങ്ങളിൽ നിന്നും ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ടെണ്ടർഫോമിൽ താഴെ കാണിച്ചിരിക്കുന്ന സാധനങ്ങളുടെ വില 
രേഖപ്പെടുത്തി കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ്- കമ്പ്യൂട്ടർ 
ലേസർ ജെറ്റ് പിൻ റു ക ളിൽ ടോണർ റീഫിൽ 
ചെയ്യുന്നതിനുള്ള അപേക്ഷ എന്ന് രേഖപ്പെടുത്തിയ മുദ്രവെച്ച 
കവറിൽ ഉള്ളടക്കം ചെയ്ത ടെണ്ടർ ഫോമുകൾ 10 -4 - 2017 - ന് 
5 മണിക്ക് മുമ്പായി ജില്ലാ പോലീസ് മേധാ വി യുടെ 
കാര്യാ ല യം , കോഴി ക്കോട് സിറ്റി, മാനാ ഞ്ചി , 
കോഴി ക്കോട്, പിൻ - 673 001 എന്ന മേൽവി ലാ സ ത്തിൽ 
ലഭ്യ മാ ക്കേ ണ്ട താ ണ് . ഇത്ത ര ത്തിൽ ലഭിക്കുന്ന ടെണ്ടർ 
അപേക്ഷകൾ, ടെണ്ടർ നൽകിയ വ്യക്തികളുടെയോ അവർ 
ചുമതലപ്പെടുത്തുന്ന വ്യക്തികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
12 - 4- 2017 -ാം തീയതി 3 മണിക്ക് ജില്ല പോലീസ് ഓഫീസിൽ 
വെച്ച് തുറക്കുന്നതായിരിക്കും. 


കാർട്ടറിഡ്ജ് 


ബ്ലേഡ് 


ഡം 


എം . ആർ. എസ്. 


പി . സി . ആർ. 


സ്ലീവ് 
പ്രഷർ റോളർ 
പേപ്പർ സെൻസർ 


പിക്ക് അപ്പ് റോളർ 


- ടെണ്ടറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വ്യക്തികൾക്കും 
സ്ഥാപ ന ങ്ങൾക്കും കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് 


361 


7th MARCH 2017 ) 


POLICE DEPARTMENT 


68 


നിബന്ധനകൾ 


1. ടെണ്ടറിൽ പങ്കെടുക്കുന്നവർ ഓരോ ടെണ്ടറിനും - 7,500 
ഏണസ്റ്റ്മണി ഡെപ്പോസിറ്റായി (EMD ) ജില്ലാ പോലീസ് 
ഓഫീസിൽ പണമായോ അല്ലെങ്കിൽ കോഴിക്കോട് സിറ്റി 
ജില്ലാ പോലീസ് മേധാ വിയുടെ പേരിൽ ഡിമാന്റ് 
ഡ്രാഫ്റ്റായോ അടയ്ക്കേണ്ടതാണ്. 


- ടെണ്ടർ സംബ ന്ധ മായ കൂടു തൽ വിവരങ്ങൾക്ക് 

കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് ഓഫീസുമായി 
ബന്ധപ്പെടാവുന്നതാണ്. 
കാരണം ബോധിപ്പിക്കാതെ ടെണ്ടർ നടപടിക്രമങ്ങൾ റദ്ദ് 
ചെയ്യാനുള്ള അവകാശം കോഴിക്കോട് സിറ്റി ജില്ലാ 
പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമാണ്. 


2. ടെണ്ടർ ലഭി ക്കു ന്ന വർ 100 - ന്റെ മുദ്രപത ത്തിൽ 

ധാരണാപത്രം സമർപ്പിക്കേണ്ടതാണ്. 


City Police Office, 
Kozhikode. 


J , JAYANATH IPS, 
Commissioner of Police. 


362 


